Reg . No. രജി. നമ്പർ 
KL / TV ( N )/12 /12 -14 


सत्यमेव जयते 


Government of Kerala 
കേരള സർക്കാർ 

2012 


ക്ക 


GOVERNS 


കര 


രള സർക്ക 
WMENT OF 


കാർ 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


THIRUVANANTHAPURAM , TUESDAY 


No. 


Vol. LVII 
വാല്യം 57 | 


28th February 2012 
2012 ഫെബ്രുവരി 28 
9th Phalguna 1933 
1933 ഫാൽഗുനം 9 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Commissionerate of Land Revenue 


PATHANAMTHITTA DISTRICT 


- നമ്പർ 412 /2011/ ബി1 ( 2). 


2012 ഫെബ്രുവരി 7. 


ലേലപ്പരസ്യം 


നമ്പർ 412 / 2011/ ബി1 (1). 


2012 ഫെബ്രുവരി 7 . 


- അ ന ധി കൃത മണൽ കട ത്തു മാ യി ബന്ധ പ്പെട്ട് 
കീഴവായ്പൂര് പോലീസ് സബ് ഇൻസ്പെക്ടർ കസ്റ്റഡി 
യി ലെ ടുത്ത് Cr. 45 / 11 - ാം നമ്പ രാ യി കേസ് രജി സ്റ്റർ 
ചെയ്തിട്ടുള്ള വള്ളം ലേലം ചെയ്യുന്നതിന് പത്തനംതിട്ട ജില്ലാ 
കളക്ടർ ഉത്തരവായിട്ടുള്ളതാണ്. ടി വള്ളം 22 - 3- 2012 - ന് 
11 മണിക്ക് തിരുവല്ല റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെയോ 
അ ദ്ദേ ഹം ചുമ ത ല പ്പെ ടു ത്തുന്ന ഉദ്യോ ഗ സ്ഥ രു ടെ യോ 
സാ ന്നി ദ്ധ്യ ത്തിൽ കീഴ്വായ് പൂ ര് പോലീസ് സ്റ്റേഷൻ 
പരിസരത്ത് പരസ്യമായി ലേലം ചെയ്തു വിൽക്കുന്നതാണ്. 
ലേലത്തിൽ പങ്കെടുക്കാനാഗ്രഹിക്കുന്നവർ 1,200 നിരതദ്രവ്യം 
കെട്ടിവച്ച് ലേലത്തിൽ പങ്കെടുക്കേണ്ടതാണ്. ഏറ്റവും കൂടുതൽ 
തുകയ്ക്ക് ലേലം വിളികേൾക്കുന്ന ആളിന്റെ പേർക്ക് ലേലം 
താൽക്കാലികമായി ഉറപ്പിക്കുന്നതാണ്. ലേലത്തുകയും വിൽപ്പന 
നികുതിയുമുൾപ്പെടെ മുഴുവൻ തുകയും അപ്പോൾത്തന്നെ 
ഒടുക്കുവരുത്തേണ്ടതാണ്. ജില്ലാ കളക്ടർ ലേലം സ്ഥിരീകരിച്ച് 
15 ദിവസത്തിനകം വള്ളം പ്രസ്തുത സ്ഥലത്തുനിന്നും 
നീക്കം ചെയ്യേണ്ട താ ണ് . സാധാ രണ സർക്കാർ ലേലം 
സംബന്ധിച്ച നിബന്ധനകൾ ഈ ലേലത്തിനും ബാധകമാണ്. 


അ ന ധിക്യത മണൽ കട ത്തു മാ യി ബന്ധ പ്പെട്ട് 
കീഴവായ്പൂര് പോലീസ് സബ് ഇൻസ്പെക്ടർ കസ്റ്റഡി 
യി ലെ ടുത്ത് Cr. 43 / 11 - ാം നമ്പ രാ യി കേസ് രജി സ്റ്റർ 
ചെയ്തിട്ടുള്ള വള്ളം ലേലം ചെയ്യുന്നതിന് പത്തനംതിട്ട ജില്ലാ 
കളക്ടർ ഉത്തരവായിട്ടുള്ളതാണ്. ടി വള്ളം 22 - 3- 2012 - ന് 
11 മണിക്ക് തിരുവല്ല റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെയോ 
അ ദ്ദേഹം ചുമ ത ല പ്പെ ടു ത്തുന്ന ഉദ്യോ ഗ സ്ഥ രു ടെ യോ 
സാന്നി ദ്ധ്യ ത്തിൽ കീഴ വായ് പൂ ര് പോലീസ് സ്റ്റേഷൻ 
പരിസരത്ത് പരസ്യമായി ലേലം ചെയ്തു വിൽക്കുന്നതാണ്. 
ലേലത്തിൽ പങ്കെടുക്കാനാഗ്രഹിക്കുന്നവർ - 1, 100 നിരതദ്രവ്യം 
കെട്ടിവച്ച് ലേലത്തിൽ പങ്കെടുക്കേണ്ടതാണ്. ഏറ്റവും കൂടുതൽ 
തുകയ്ക്ക് ലേലം വിളികേൾക്കുന്ന ആളിന്റെ പേർക്ക് ലേലം 
താൽക്കാലികമായി ഉറപ്പിക്കുന്നതാണ്. ലേലത്തുകയും വിൽപ്പന 
നികുതിയു മുൾപ്പെടെ മുഴു വൻ തുകയും അപ്പോൾതന്നെ 
ഒടുക്കുവരുത്തേണ്ടതാണ്. ജില്ലാ കളക്ടർ ലേലം സ്ഥിരീകരിച്ച് 
15 ദിവസത്തിനകം വള്ളം പ്രസ്തുത സ്ഥലത്തുനിന്നും നീക്കം 
ചെയ്യേണ്ട താ ണ് . സാധാ രണ സർക്കാർ ലേലം 
സംബന്ധിച്ച നിബന്ധനകൾ ഈ ലേലത്തിനും ബാധകമാണ്. 


റവന്യൂ ഡിവിഷണൽ ഓഫീസ്, ( ഒപ്പ്) 
തിരുവല്ല. 

റവന്യൂ ഡിവിഷണൽ ഓഫീസർ. 


സ്ഥാവര വസ്തു വിൽപനയ്ക്കുള്ള നോട്ടീസ് 


നമ്പർ ബി2 - 3186/ 09 /എസി. 


2012 ജനുവരി 25. 


- കോഴ ഞ്ചേരി താലൂക്കിൽ കോന്നി വില്ലേ ജിൽ 
എലി യ റ ക്കൽ, വാലു തുണ്ടിൽ വീട്ടിൽ ഡാനിയേൽ വി . 
ജോർജ്ജിന്റെ ഉടമസ്ഥതയിലുള്ള വി . കോട്ടയം വില്ലേജിലെ 
ബ്ലോക്ക് നമ്പർ 31- ൽ 3894 -ാം നമ്പർ തണ്ടപേർപടി സർവ്വേ 
നമ്പർ 353/ 1- ൽ പെട്ട 48.30 ആർ പുരയിടം 24 -1- 2012 രാവിലെ 
11 മണിക്ക് ലേലം ചെയ്യുന്നതാണെന്ന് കാണിച്ച് ആർ ആർ 
ആക്ടിലെ 49 -ാം വകുപ്പ് അനുസരിച്ച് നോട്ടീസ് പുറപ്പെടു 
വിച്ചിരുന്നു . എന്നാൽ ആളേർപ്പാടായ്കയാൽ 24 - 1- 2012 - ൽ 
നടത്തുവാൻ നിശ്ചയിച്ചിരുന്ന ലേലം 14 - 3 - 2012 - ൽ രാവിലെ 
11 മണിക്ക് പത്തനംതിട്ട ആർ ആർ ആഫീസിൽ വച്ച് നടത്തു 
ന്ന തി നായി മാറ്റിവച്ചിരിക്കു ന്നു . 11 - 12 - 2011 -ാം തീയതി 
പ്രസിദ്ധീകരിച്ച ലേല നോട്ടീസിലെ വ്യവസ്ഥകൾ 14 - 3 - 2012 
ലേലത്തിനും ബാധകമായിരിക്കും. 


ആർ ആർ ഓഫീസ്, 
പത്തനംതിട്ട . 


- ( ഒപ്പ്) 
തഹശീൽദാർ ( ആർ. ആർ.) 


